Government of Kerala 
കേരള സർക്കാർ 

2012 


Reg. No . രജി. നമ്പർ 
KL / TV ( N )/ 12 /12 -14 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


Vol . LVII 


THIRUVANANTHAPURAM , TUESDAY 


No . 


No. 


10th April 2012 
2012 ഏപ്രിൽ 10 
21st Chaithra 1934 
1934 ചൈതം 21 


15 


വാല്യം 57 


തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


PART III 


Ground Water Department 


ദർഘാസ് പരസ്യം 
നമ്പർ ഡി. ജി. റ്റി./1792 /2009. 

2012 മാർച്ച് 20. 
കേരള ഗവർണ്ണർക്കു വേി ഭൂ ജ ല വ കുപ്പ്, തൃശ്ശൂർ 
ജില്ലാ ഓഫീസർ താഴെ പറയുന്ന പ്രവൃത്തികൾക്ക് പ 
രിചയ സമ്പന്നരായ കരാറുകാരിൽ സ്ഥാപനങ്ങളിൽ നിന്നും 
മത്സരാടിസ്ഥാനത്തിലുള്ള പ്രവൃത്തിയുടെ പേരെഴുതി മുദ്രവച്ച 
ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 
| കമ ദർഘാസ് നമ്പരും 

നിരതദ്രവ്യം 
നമ്പർ 

ജോലിയുടെ വിവരങ്ങളും 
അടങ്കൽ തുകയും 


ദർഘാസ് ഫോറത്തിന്റെ വില ക്രമ നമ്പർ 1- നും 
4 - നും 400 + വാറ്റ്; കമ ന മ്പർ 2 - ന് 900 + വാറ്റ്; 
ക്രമ നമ്പർ 3 - ന് 800 + വാറ്റ്; ക്രമ നമ്പർ 5 - ന് - 600 
+ വാറ്റ്. 

ദർഘാസ് ഫോറം നൽകി തുടങ്ങുന്ന തീയതിയും 
സമയവും - 16 - 4 - 2012, 10 മണി മുതൽ. 


ദർഘാസ് ഫോറം വിൽക്കുന്ന തീയതിയും 
സമയവും 20 - 4- 2012, 1 മണി വരെ. 


ദർഘാ സ് സ്വീക രി ക്കു ന്ന അ വ സാന തീയതിയും 
സമയവും- - 20- 4- 2012, 3 മണി വരെ. 


ദർഘാസ് തുറക്കുന്ന തീയതിയും സമയവും 20 -4 - 2012, 
4 മണി. 


ജോലി ചെയ്തുതീർക്കേ കാലാവധി 31 - 5 - 2012. 


1 41/ 2 0 11 - 12 - തൃശ്ശൂർ കോർപ്പറേഷനിൽ 
ഈസ്റ്റ് ഫോർട്ട് ഷോപ്പിങ്ങ് കോംപ്ലക്സിനു 

വി ചെറു കിട കുടിവെള്ള പദ്ധ തി 
നടപ്പിലാക്കുക - 1,30 ,000 

3 ,250 
42/ 2 0 11 - 12 - കൈപ്പറമ്പു പഞ്ചാ യ ത്തിൽ 
കൊള്ളന്നൂർ പ്രദേശത്ത് ടി ടി - 4,40,000 . 11,000 
43/ 2 0 11 - 12 - തക്ക ർ പഞ്ചാ യ ത്തിൽ 
ആദൂർ പട്ടി ക ജാതി കോള നി യിൽ 
ടി ടി - 4, 14 ,000 

10, 350 
- 441 2 0 11 - 12 - ടി ര് അങ്കണവാടികൾക്കു 
വി ടി ടി - 1,35, 000 

3,400 
45 / 2 0 11 - 12 - ക ട വ ല്ല ർ പ ഞ്ചാ യ ത്തിൽ 
പ താ ക്ക ര പാമ്പിൻ കാ വു പ രി സ ര ത്ത് 
ടി ടി 2,85, 000 

7 , 150 


- മറ്റ് വ്യവസ്ഥകൾ 


1. പൂരിപ്പിച്ച ദർഘാസുകൾ ജില്ലാ ഓഫീസർ, ഭൂജല 
വകു പ്പ് , സീതാറാം മിൽ ലെയിൻ, പൂങ്കുന്നം പി . 
ഒ., തൃശ്ശൂർ- 680 002 എന്ന വിലാസത്തിൽ മുകളിൽ 
സൂചിപ്പിച്ച സമയത്തിനുമുമ്പ് ലഭിക്കേതാണ്. 
2. പവ്യത്തി സംബ ന്ധിച്ച കൂടുതൽ വിവ ര ങ്ങ ൾ 


KERALA GAZETTE 


[PART 


പൂങ്കുന്നത്തുള്ള ഓഫീസിൽ നിന്നും അറിയാവുന്നതാ 
ണ്. 


3. സർക്കാർ ടെ റു കളെ സംബ ന്ധി ക്കുന്ന എല്ലാ 

നിയമങ്ങളും ഈ ടെറിനും ബാധകമായിരിക്കും. 


4. ടെർ റദ്ദാക്കുന്നതുൾപ്പെടെയുള്ള തീരുമാനങ്ങളെടു 
ക്കുന്നതിനുള്ള അധികാരം ജില്ലാ ഓഫീസറിൽ 
നിക്ഷിപ്തമായിരിക്കും. 
ദർഘാസ് തുറക്കുന്ന ദിവസം എന്തെങ്കിലും 
കാര ണ വ ശാൽ ഒഴിവു ദി വ സ മാകു ക യാ ണെ ങ്കിൽ 
തൊട്ടടുത്ത പ്രവൃത്തി ദിവസം മേൽപ്പറഞ്ഞ അതേ 
സമയത്ത്തന്നെ ദർഘാസുകൾ തുറക്കുന്നതായിരി 
ക്കും . 


ജില്ലാ ആഫീസ്, 
സീതാറാം മിൽ ലെയിൻ, 
പൂങ്കുന്നം പി. ഒ., തൃശ്ശൂർ. 


- ( ഒപ്പ്) 
ജില്ലാ ഓഫീസർ. 


